Regn . No. KERBIL / 2012 / 45073 
- dated 5 - 9 - 2012 with RNI 
| Reg. No. KL /TV ( N )/634/ 2018 - 20 


കേരള സർക്കാർ 
Government of Kerala 

2019 


सत्यमेव जयते 


91 


IT 


GOVERNO 


കേര 


ാർ 


ള സർക്ക 
NMENT OF 


F KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2019 ഒക്ടോബർ 8 
- 8th October 2019 

1195 കന്നി 22 
22nd Kanni 1195 
1941 ആശ്വിനം 16 
16th Aswina 1941 


Vol. VIII 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


8th OCT. 2019] 


COMMISSIONERATE OF LAND REVENUE 


8978 


പേര് 


കമ 
നമ്പർ 


പരേതരുമായുള്ള വ യ സ് 

ബന്ധം 


IDUKKI DISTRICT 
Udumbanchola Taluk 


അമ്മിണി ഡിക്സൻ 


മകൾ 


- 


63 


പരസ്യം 


മകൻ 


- 


59 


(1) 


ബേസിൽ തോമസ് 
ജോൺ ടി. വേക്കൽ 


നമ്പർ ബി3 - 5508 / 2019. 


2019 ഏപ്രിൽ 10 . 


പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ടി ആവശ്യത്തിലേക്കായി പത്തേരുടെ നിയമാനുസൃത അവകാശികൾ 
മേൽ വിവരിച്ച് 1 മുതൽ 3 വരെ കക്ഷികൾ ആണെന്ന് 
കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
വൈക്കം തഹ ശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജ രാ യി 
രേഖാമൂലം പരാതി ബോധിപ്പി ക്കേ ണ്ട താ ണ് . നിശ്ചിത 
സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല. 


- ഉടു മ്പൻചോല താ ലൂ ക്കിൽ അണ ക്ക ര വില്ലേജിൽ 
കൊച്ചറ കരയിൽ കുടിലിൽ പുത്തൻ പുരയ്ക്കൽ വീട്ടിൽ 
എബ്രഹാം എന്നയാൾ 4- 3 - 2019 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ്. 
പരേതന്റെ ഭാര്യ ഏലിയാമ്മ പരേതന്റെ പിൻതുടർച്ചാവകാശികളെ 
നിർണ്ണയിക്കുന്നതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
അപേക്ഷിച്ചിട്ടുണ്ട്. അതിൻപ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖേന അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ് 
പരേതന്റെ അനന്തരാവകാശികളെന്ന് കാണുന്നു . 


നമ്പർ സി1- 6968 / 2019. 


2019 ജൂ 


ലൈ 29. 


- വൈക്കം താ ലൂ ക്കിൽ ഞീഴൂർ വില്ലേ ജിൽ ഞീഴൂർ 
കരയിൽ ശ്രീകൃഷ്ണനിലയം വീട്ടിൽ വിശ്വംഭരൻ നായർ, കെ . 
30-10- 2012 - ൽ മടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ പേരിലുള്ള 
വസ്ത , ബാങ്ക് സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റ് വിവിധ 
ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു 
നൽകണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ ദേവകിയമ്മ, എൽ. 
സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ ഞീഴൂർ വില്ലേ ജാ ഫീ സർ 
മു ഖാ ന്തിരം അ ന്വേ ഷ ണവും അ വ കാശ വിചാ ര ണ യും 
നടത്തിയതിൽ ടിയാൻ 30 - 10 - 2012 - ൽ മടഞ്ഞിട്ടുള്ളതാണെന്നും 
പരേതന്റെ അവകാശികളായി താഴെ വിവരിക്കുന്ന 9 ( ഒമ്പത്) 
പേർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
ഏലിയാമ്മ 

ഭാര്യ 

- 47 
ജിൻസ് കെ . എബ്രഹാം മകൻ 
- പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ഈ 
സാഹചര്യത്തിൽ മുക ളിൽ കാണിച്ചിട്ടു ള ള വ രാ ണ് 
പരേതന്റെ അനന്തരാവ കാ ശി ക ളെന്ന് സർട്ടി ഫിക്കറ്റ് 
നൽകുന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം ഗസറ്റിൽ 
പസി ദ്ധ പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ 
രേഖകളുമായി നേരിട്ട് ഹാജരാകേണ്ടതാണ്. വൈകിയും 
തപാൽമാർഗ്ഗവും കിട്ടുന്ന പരാതികൾ സ്വീകരിക്കുന്നതല്ല. 


നമ്പർ ബി3 - 8862 / 2019 . 


2019 ജൂ 


ലൈ 1. 


കമ 


മകൻ 


പേര് 

പരേതനുമായുള്ള വ യ സ് 
നമ്പർ 

ബന്ധം 
ദേവകിയമ്മ, എൽ. 

ഭാര്യ 
ഉണ്ണികൃഷ്ണൻ, എൻ. വി. 

ഗോപീകൃഷ്ണൻ, പി. വി. 
രാധാകൃഷ്ണ ൻ, പി. വി. 
ജയകൃഷ്ണൻ, എൻ. വി. 
കൃഷ്ണവാണി, പി. ഡി . 

മകൾ 
ഹരികൃഷ്ണൻ, എസ്. വി . മകൻ 
കൃഷ്ണറാണി, എസ്. ഡി. മകൾ 
-- കൃഷ്ണ ലത , എസ്. ഡി. 


- ഉടുമ്പൻചോല താലൂക്കിൽ അണക്കര വില്ലേജിൽ കൊച്ചറ 
കരയിൽ വാണിയപ്പുരയ്ക്കൽ വീട്ടിൽ കുര്യാക്കോസ് വർക്കി 
എന്നയാൾ 22- 2-2016 - ലും ടിയാൻ ഭാര്യ അന്നമ്മ കുര്യാക്കോസ് 
12 - 4 - 2000 - ലും മരണമടഞ്ഞിട്ടുള്ളതാണ്. പരേതരുടെ മകൾ 
സിനി കുര്യാക്കോസ്, കളപ്പുരയ്ക്കൽപരേതരുടെ പിൻതുടർച്ചാ 
വ കാ ശി കളെ നിർണ്ണ യി രു ന്ന തിന് അ ന ത രാ വ കാശ 
സർട്ടിഫിക്കറ്റിനായി അപേക്ഷിച്ചിട്ടു ണ്ട്. അതിൻ പ്രകാരം 
ബന്ധ പ്പെട്ട വില്ലേജാ ഫീ സർ മുഖേന അന്വേ ഷ ണം 
നടത്തിയതിൽ താഴെ പറയുന്നവരാണ് പരേതരുടെ അനന്തരാ 
വകാശികളെന്ന് കാണുന്നു . 


| ക്രമ 


പേര് 


വയസ് 


പരേതരുമായുള്ള 

ബന്ധം 


നമ്പർ 


മകൾ 


മേഴ്സി 
ലിസ്സമ്മ 
ജെസ്സി 
ഷേർളി 
സിനി 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ടി ആവശ്യത്തിലേക്കായി പരേതന്റെനിയമാനുസൃത അവകാശികൾ 
മേൽ വിവരിച്ച് 1 മുതൽ 9 വരെ കക്ഷികൾ ആണെന്ന് 
കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
വൈക്കം തഹ ശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം പരാതി ബോധിപ്പി ക്കേ ണ്ട താ ണ് . നിശ്ചിത 
സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല. 


(പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല .) 

ഈ സാഹചര്യത്തിൽ മുകളിൽ കാണിച്ചിട്ടുളളവരാണ് 
പരേതരുടെ അനന്തരാവ കാ ശി ക ളെന്ന് സർട്ടി ഫിക്കറ്റ് 
നൽകുന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധ പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ 
രേഖകളുമായി നേരിട്ട് ഹാജരാകേണ്ടതാണ്. വൈകിയും 
തപാൽമാർഗ്ഗവും കിട്ടുന്ന പരാതികൾ സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്, 
വൈക്കം. 


( ഒപ്പ്) 
തഹശീൽദാർ, 


QA 


8th OCT. 2019 ] 


COMMISSIONERATE OF LAND REVENUE 


8979 


നമ്പർ 32, വാല്യം 7 എന്നാണ് പ്രസിദ്ധീകരിച്ചു വന്നിട്ടുള്ളത് 
ആയത് തിരുത്തി"7 -8 - 2018 -ാം തീയതിയിലെ കേരള ഗസറ്റ് 
നമ്പർ 32 വാല്യം 7, പാർട്ട് III - ൽ കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് 
റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 7073 - ൽ എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ്. 


നമ്പർ ബി3 - 9043/ 2019 . 

- 2019ജൂലൈ 1. 
- ഉടു മ്പൻചോല താ ലൂ ക്കിൽ അണ ക്കര വില്ലേ ജിൽ 
ചെല്ലാർ കോവിൽ കര യിൽ ചെമ്പക ശ്ശേ രി യിൽ വീട്ടിൽ 
ദാമോദരൻ എന്നയാൾ 6 - 8 - 1998 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ്. 
പരേതന്റെ ഭാര്യ സരോജിനി പരേ ത ന്റെ പിൻതുടർച്ചാ 
അവകാശികളെ നിർണ്ണയിക്കു ന്ന തിന് അന ന്ത രാ വകാശ 
സർട്ടിഫിക്കറ്റി നായി അപേക്ഷിച്ചിട്ടുണ്ട്. അതിൻ പ്രകാരം 
ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീ സർ മുഖേന അ ന്വേ ഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവരാണ് പരേതരുടെ അനന്തരാ 
വകാശികളെന്ന് കാണുന്നു . 


നമ്പർ ബി3 - 3889 / 2019 . 

2019 ആഗസ്റ്റ് 26. 
- 16 - 7 - 2019 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 29 , 
( വാല്യം 8, പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാ ഗത്തിൽ പേജ് നമ്പർ 6475, കമനമ്പർ 3 -ാ മ തായി 
(പസി ദ്ധീക രിച്ച ബി3 - 3889 - 2 019 നമ്പർ പരസ്യത്തിലെ 
പരേതരുടെ അവകാശികളിൽ 6-ാമത്തെ അവകാശിയായ 
“ ഗോപാലൻ 19 -2 -1970 - ൽ മരണമടഞ്ഞ മകൾ കമലാക്ഷിയുടെ 
ഭർത്താവ്” എന്നയാളെ ഒഴിവാക്കി വായിക്കേണ്ടതാണ്. 


കമ 


- പേര് 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ 


സരോജിനി 


ഭാര്യ 


രവീന്ദ്രൻ 


മകൻ 


മകൾ 


അംബുജാക്ഷി 
വത്സല അജിത്ത് 


താലൂക്കാഫീസ്, 
ഉടുമ്പൻചോല . 


- ( ഒപ്പ്) 
തഹശീൽദാർ. 


Peerumede Taluk 


പരസ്യം 


(പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല .) 
ഈ സാഹചര്യത്തിൽ മുകളിൽ കാണിച്ചിട്ടുള്ളവരാണ് 
പരേതന്റെ അനന്തരാവകാ ശി ക ളെന്ന് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധ പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ 
രേഖകളുമായി നേരിട്ട് ഹാജരാകേണ്ടതാണ്. വൈകിയും 
തപാൽമാർഗ്ഗവും കിട്ടുന്ന പരാതികൾ സ്വീകരിക്കുന്നതല്ല . 


താലൂക്കാഫീസ്, 
ഉടുമ്പൻചോല . 


(ഒപ്പ്) 
തഹശീൽദാർ. 


നമ്പർ ജി1- 6368 / 2019. 

2019 സെപ്റ്റംബർ 18 . 
ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ പീരുമേട് 
വില്ലേജിൽ പാമ്പ്നാർ കര യിൽ അസ്മി ഭവൻ വീട്ടിൽ 
പ്രഭു എന്നയാൾ 28 - 7 -2019 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും, 
പരേതന്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
കാണിച്ച് പരേതന്റെ ഭാര്യ സോഫിയ സ്റ്റീഫൻ സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ പീരുമേട് വില്ലേജാഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതിൽ പീരുമേട് വില്ലേജിൽ 
അ സ് മി ഭവൻ വീട്ടിൽ പശു എന്നയാൾ 28 - 7 - 2 019 - ൽ 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ നിയമാനുസൃത 
അ വ കാ ശി കൾ താഴെപറ യു ന്ന വർ മാത്രമാണെന്നും 
കാണുന്നു . 


തിരുത്തൽ പരസ്യം 


നമ്പർ ബി3 - 4998 /2019. 


2019 മേയ് 9. 


ക്രമ 


നമ്പർ 


- 18 - 6 - 2019 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 25 
( വാല്യം 8, പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാ ഗത്തിൽ പേജ് നമ്പർ 5625 , കമനമ്പർ 6 -ാ മ തായി 
പസി ദ്ധീക രിച്ച മേൽ നമ്പർ പരസ്യത്തിൽ പരേതന്റെ 
അവകാശികളിൽ 13 -ാമത്തെ അവകാശിയായ ഇനിയശ്രീ, 
പരേ ത നായ ചെറു മകൻ മുരു കേ ശന്റെ മകൾ എന്നും 
15-ാമത്തെ അവ കാശിയായ ആര്യ എന്നത് പരേ ത നായ 
ചെറു മ ക ൻ മണി ക ണ്ഠന്റെ മകൻ എന്നും തിരുത്തി 
വായിക്കേണ്ടതാണ്. 


പേര് 

പരേതനുമായുള്ള വയസ് 

ബന്ധം 
സോഫിയ സ്റ്റീഫൻ 

ഭാര്യ 

44 
സ്റ്റെഫിൻ അസ്ലി പ്രഭു മകൻ - 16 
പ്രഫിയ അസ്മി പ്രഭു 

മകൾ 


- (2) 


ആകയാൽ പരേതന്റെ അനന്തരാവകാശികളായി മുകളിൽ 
പേര് ചേർത്തിരിക്കുന്ന 3 ( 

മൂന്ന്) പേർ മാത്രമാണെന്ന് കാണിച്ച് 
സാക്ഷ്യപത്രം നൽകുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം പീരുമേട് തഹശീൽദാർ 
മുൻപാകെ നേരിൽ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ട 
താ ണ്. കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


നമ്പർ ബി3 - 19129/ 2017. 

2019 ആഗസ്റ്റ് 21. 
- 2 - 7 - 2019 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 27 
( വാല്യം 8, പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ പേജ് നമ്പർ 6051 - ൽ , തിരുത്തൽ പരസ്യം 
പ്രസിദ്ധീകരിച്ചതിൽ " 7- 8- 2019 -ാം തീയതിയിലെ കേരള ഗസറ്റ് 


താലൂക്കാഫീസ്, 
പീരുമേട്. 


( ഒപ്പ്) 
തഹശീൽദാർ. 


95 


